Reg. No . രജി. നമ്പർ 
KL / TV ( N ) /12/12- 14 


Government of Kerala 
കേരള സർക്കാർ 

2012 


കേGOVERN 


ക്കാർ . 


രള സർക 
NMENT OF 


KERALA 


KERALA GAZETTE 
- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


31st July 2012 
2012 ജൂലൈ 31 


Vol. LVII 


THIRUVANANTHAPURAM , TUESDAY 


No. | 31 


വാല്യം 57 ) 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


9th Sravana 1934 
1934 {i mh W W 9 


PART III 
Co -operative Department 


ഇടുക്കി ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) - ടെ നടപടിക്രമം 


നമ്പർ എ . ഇ . എൽ. 3516 / 11. - 


2012 ജൂൺ 26. 


സൂചന: - 1. ഇടുക്കി ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) - ടെ 9 - 6 - 2011- ലെ എസ്. സി . റ്റി . എം . 3885 / 09 -ാം നമ്പർ ഉത്തരവ്. 


2. ഇടുക്കി ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) - ടെ 28 -5 - 2012 - ലെ എ . ഇ . എൽ. 3516 / 11 -ാം നമ്പർ ഉത്തരവ്. 


3. സംഘം ലിക്വിഡേറ്ററുടെ 31- 5 - 2012 - ലെ 395 / 08 -ാം നമ്പർ ഉത്തരവ്. 


- ഐ 503 -ാം നമ്പർ പീരുമേട് മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് സഹകരണ സംഘം ( ക്ലിപ്തം) - ന്റെ പ്രവർത്തനം 
സമാപ്തീകരിക്കുന്നതിനായി പീരുമേട് അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) ആഫീസിലെ ‘ എ ’ യൂണിറ്റ് ഇൻസ്പെക്ടറെ സൂചന (1) 
ഉത്തരവ് പ്രകാരം ലിക്വിഡേറ്ററായി നിയമിച്ചിരുന്നു . ആയത് പ്രകാരം ടിയാൻ 27 - 7 -2011 -ാം തീയതിയിൽ ലിക്വിഡേറ്ററായി ചുമതല 
ഏൽക്കുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. 

ലിക്വിഡേറ്റർ സംഘത്തിന്റെ ചുമതലയേറ്റശേഷം സംഘത്തിന്റെ ഈടാക്കാവുന്ന ആസ്തികൾ ഈടാക്കുകയും കൊടുത്ത് 
തീർക്കാവുന്ന ബാദ്ധ്യതകൾ കൊടുത്തു തീർക്കുകയും ചെയ്ത ശേഷം ബാക്കിയുള്ള ഈടാക്കുവാനും കൊടുത്തു തീർക്കുവാനും 
സാധിക്കാത്ത ആസ്തികളും ബാദ്ധ്യതകളും എഴുതിതള്ളുന്നതിനും കുറവ് ചെയ്യുന്നതിനും അനുമതിക്കായി അപേക്ഷിക്കുകയും 
ആയതിന് സൂചന ( 2 ) ഉത്തരവ് പ്രകാരം അനുവാദം നൽകുകയും ചെയ്തിട്ടുണ്ട്. സംഘം സർക്കാരിലേക്ക് തുകയൊന്നും 
അടയ്ക്കുവാനില്ല . വരവ് ചെലവുകൾക്ക് ശേഷം സംഘത്തിന്റെ ബാക്കി പത്രത്തിൽ ലിക്വിഡേറ്ററുടെ അക്കൗണ്ടിൽ ബാക്കി 
നിൽപ്പുണ്ടായിരുന്ന 3770 രൂപ പീരുമേട് സർക്കിൾ സഹകരണ യൂണിയന് സംഭാവന ചെയ്തിട്ടുണ്ട്. ലിക്വിഡേഷൻ നടപടികൾ 
ക്രമപ്രകാരം പൂർത്തിയാക്കി സൂചന (3 ) പ്രകാരം ലിക്വിഡേറ്റർ അന്തിമ സമാപ്തീകരണ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ലിക്വിഡേഷൻ 
കാലയളവിലെ വരവ് ചെലവ് കണക്കുകൾ ഈ ആഫീസിലെ എ . ഇ . എൽ. ഇൻസ്പെക്ടർ ആഡിറ്റ് ചെയ്തിട്ടുണ്ട്. ലിക്വിഡേഷൻ 
നടപടികൾ പൂർത്തീകരിച്ച സാഹചര്യത്തിൽ സംഘത്തിന്റെ രജിസ്ട്രേഷൻ, 1969- ലെ കേരള സഹകരണ സംഘം നിയമം വകുപ്പ് 74 
പ്രകാരം റദ്ദ് ചെയ്യാവുന്നതാണെന്ന് പീരുമേട് അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) ശുപാർശ ചെയ്തിട്ടുണ്ട്. ലിക്വിഡേറ്ററുടെ 
നടപടിക്രമങ്ങളും അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ ശുപാർശയും പരിഗണിച്ച് താഴെ പറയുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. 


31st JULY 2012 ) 


CO -OPERATIVE DEPARTMENT 


118 


ഉത്തരവ് 


- ഐ 503 -ാം നമ്പർ പീരുമേട് മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് സഹകരണ സംഘം ( ക്ലിപ്തം) ലിക്വിഡേറ്ററുടെ 
31- 5- 2012- ലെ ഉത്തരവ് അംഗീകരിച്ച് സംഘത്തിന്റെ രജിസ്ട്രേഷൻ, 1969- ലെ കേരള സഹകരണ സംഘം നിയമം വകുപ്പ് 74 പ്രകാരം 
എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന അധികാരം വിനിയോഗിച്ച് ടി സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദു ചെയ്ത് ഇതിനാൽ ഉത്തരവാകുന്നു . 

- ലിക്വിഡേറ്റർ സംഘം വക റിക്കാർഡുകൾ 3 വർഷത്തേക്ക് സൂക്ഷിക്കേണ്ടതും ഈ ആഫീസിന്റെ മുൻകൂർ അനുവാദം 
വാങ്ങിയതിന് ശേഷം നശിപ്പിച്ചുകളയേണ്ടതുമാണ്. 

പീരുമേട് മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് സഹകരണ സംഘം ഐ . 503 - ന്റെ ലിക്വിഡേറ്റർ 
[ എ യൂണിറ്റ് ഇൻസ്പെക്ടർ, അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) ആഫീസ് പീരുമേട് 

പുറപ്പെടുവിക്കുന്ന ഉത്തരവിന്റെ പകർപ്പ് 
നമ്പർ 395 / 08. 

2012 മേയ് 31. 
സൂചന: - 1. ഇടുക്കി ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ (ജനറൽ) - ന്റെ 9-6- 2011 - ലെ എസ്. സി. റ്റി. എം . 

3885 / 09 -ാം നമ്പർ ഉത്തരവ്. 
2. ഇടുക്കി ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ (ജനറൽ)- ന്റെ 28 - 5- 2012- ലെ എ . ഇ . എൽ. 

- 3516/ 11 -ാം നമ്പർ ഉത്തരവ്. 
- സൂചന (1) - ൽ പരാമർശിച്ചിട്ടുള്ള ഉത്തരവ് പ്രകാരം ഐ . 503 -ാം നമ്പർ പീരുമേട് മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് 
സഹകരണ സംഘത്തിന്റെ പ്രവർത്തനം സമാപ്തീകരിക്കുന്നതിനുവേണ്ടി പീരുമേട് അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) ആഫീസിലെ 
എ യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി നിയമിച്ചിട്ടുണ്ട്. ലിക്വിഡേറ്റർ 27 - 7 - 2011- ൽ ചാർജ്ജടുത്തു . 


ബാദ്ധ്യതകൾ 


- ലിക്വിഡേറ്റർ ചാർജ്ജടുത്ത തീയതിയിലെ ( 27 -7 - 2011 ) ബാക്കിപത്രം 
തുക 

ആസ്തികൾ 
5000 

ബാങ്ക് നിക്ഷേപം സസ്പെൻസ് അക്കൗണ്ട് 


തുക 


ഓഹരി മൂലധനം 


5000 


ആകെ 


5000 


ആകെ 


5000 


ലിക്വിഡേഷൻ നടപടി പൂർത്തിയാക്കുന്നതിനുവേണ്ടി നിയമ പ്രകാരമുള്ള ക്ലെയിം നോട്ടീസ് പ്രസിദ്ധപ്പെടുത്തുകയുണ്ടായി. 
ലിക്വിഡേറ്റർ ചാർജ്ജടുത്തതു മുതൽ 15 - 3 - 2012 വരെയുള്ള എ . ഇ . എൽ. ആഡിറ്റ് പൂർത്തീകരിച്ചിട്ടുള്ളതാണ്. 

27 - 7 - 2011 മുതൽ 31 - 5 - 2012 വരെയുള്ള വരവ്- ചെലവ് കണക്ക് 


വരവ് 


തുക 


ചെലവ് 


തുക 


ബാങ്ക് നിക്ഷേപം പിൻവലിച്ചത് 


5000 


കോമൺ ലിക്വിഡേഷൻ ഫണ്ട് 


250 


ലിക്വിഡേഷൻ ചാർജ്ജ് 


750 


210 


റ്റി . എ . 
ഫോട്ടോസ്റ്റാറ്റ് 
സർക്കിൾ സഹകരണ യൂണിയൻ സംഭാവന 


20 


3770 


ആകെ 


ആകെ 


5000 


ആകെ 


5000 


----- 


മുന്നിരിപ്പ് 


നീക്കിയിരിപ്പ് 


ആകെ 


5000 


അങ്ക 


5000 


30 - 5 - 2012 - ലെ ബാക്കിപത്രം 


1230 


ബാദ്ധ്യതകൾ തുക ആസ്തികൾ 

തുക 
ഷെയർ 5000 നീക്കിയിരിപ്പ് 

3770 

അറ്റനഷ്ടം 
ആകെ 5000 

-- ആകെ 5000 
ടി ബാക്കിപത്ര പ്രകാരമുള്ള 1230 രൂപയുടെ ആസ്തികൾ ഈടാക്കി എടുക്കുവാൻ പറ്റാത്തതുകൊണ്ട് ടി ആസ്തികൾ എഴുതി 
തള്ളുന്നതിനും കൊടുത്തു തീർക്കുവാൻ സാധിക്കാത്ത 5000 രൂപയുടെ ബാദ്ധ്യത കുറവു ചെയ്യുന്നതിനും നീക്കിയിരിപ്പ് തുകയായ 
3770 രൂപ പീരുമേട് സർക്കിൾ സഹകരണ യൂണിയന് സംഭാവന നൽകുന്നതിനും സൂചന ( 2) ഉത്തരവ് പ്രകാരം അനുവാദം 
ലഭിച്ചിട്ടുണ്ട്. ലിക്വിഡേറ്റർ ഈടാക്കിയ തുകയുടെ അടിസ്ഥാനത്തിൽ 250 രൂപ കോമൺ ലിക്വിഡേഷൻ ഫണ്ടായി ഇടുക്കി ജില്ലാ 
ബാങ്കിന്റെവണ്ടിപ്പെരിയാർ ശാഖയിലും ലിക്വിഡേഷൻ ചാർജായി 750 രൂപ പീരുമേട് സബ്ട്രഷറിയിലും അടച്ചിട്ടുണ്ട്. നീക്കിയിരിപ്പ് 
തുകയായ 3770 രൂപ പീരുമേട് സർക്കിൾ സഹകരണ യൂണിയന് സംഭാവന നൽകിയിട്ടുള്ളതാണ്. അഡ്മിഷൻ രജിസ്റ്റർ ലഭ്യമല്ലാത്ത 
സാഹചര്യത്തിൽ അവസാന പൊതുയോഗം വിളിച്ച് ചേർക്കുന്നതിന് സാധിച്ചിട്ടില്ല . ലിക്വിഡേഷൻ കണക്കുകൾ ജോയിന്റ് രജിസ്ട്രാർ 
( ജനറൽ) ആഫീസിലെ എ . ഇ .എൽ. ഇൻസ്പെക്ടർ ആഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ താഴെപറയുന്ന ഉത്തരവ് 
പുറപ്പെടുവിക്കുന്നു. 


31st JULY 2012 ] 


CO -OPERATIVE DEPARTMENT 


119 


ഉത്തരവ് 
മുകളിൽ പറഞ്ഞിട്ടുള്ള വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഐ . 503 -ാം നമ്പർ പീരുമേട് താലൂക്ക് മോട്ടോർ ട്രാൻസ്പോർട്ട് 
വർക്കേഴ്സ് സഹകരണ സംഘത്തിന്റെ പ്രവർത്തനം അവസാനമായി സമാപ്തീകരണം നടത്തിയതായി പ്രഖ്യാപിച്ചുകൊണ്ടും 
1969- ലെ സഹകരണ സംഘം നിയമം വകുപ്പ് 74 പ്രകാരം സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദു ചെയ്യുന്നതിന് ശുപാർശ ചെയ്ത 
കൊണ്ടും ഇതിനാൽ ഉത്തരവായിരിക്കുന്നു. 


സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ (ജനറൽ) 
BYODIM , S2001. 


( 331) 
cabolž valn (SOS (2M008 ). 


REGISTRATION CERTIFICATE 
I do hereby certify in exercise of the powers 
conferred on me under Section 7 of the Kerala 
Co -operative Societies Act 1969 ( Act 21 of 1969) that the 
following Societies, particulars which are furnished in the 
categorical statements are registered by me today as a 
Co -operative Society under the said Act on the basis of 
limited liability and that the bye -laws of the 
undermentioned societies are also hereby registered under 
the said section . 

Categorical Statements 


3. Address — Marady P. O ., 

Moovattupuzha . 
4 . Liability — Limited . 
5. Area of operation — Moovattupuzha Taluk of 

Ernakulam District. 
6 . Main Object — To encourage thrift , self- help , 

co - operation among members and to 

promote their economic interset. 
7. Authorised Share Capital — 15 ,50,000 . 
8. Maximum Borrowing — 50 times of the paid up 
limit of the Society Share Capital plus reserve 

fund . 
9. Category as per KCS Act — Rule - 15 

10 Vanitha Co- operative 
Societies. 


No. 1806 /2012 


26th June 2012 . 


( 3 ) 


No. 1808 /2012 


26th June 2012 


1. Name and Number — Pezhakkappilly Vanitha 
of the Society Co -operative Society Ltd . 

No. E 1198 . 
2. Date of Registration — 26 -6 -2012 . 
3. Address — Pezhakkappilly P. O ., 

Moovattupuzha . 
4 . Liability - Limited . 
5 . Area of operation — Paipara Panchayat of 

Moovattupuzha Taluk . 
6 . Main Object — To encourage thrift , self-help , 

co -operation among members and to 

protect their economic interest. 
7 . Authorised Share Capital — 15.5 lakhs. 
8. Maximum Borrowing — 50 times of the paid up 
limit of the Society Share Capital plus reserve 

fund. 
9. Category as per KCS Act — Rule - 15 

10 Vanitha Co- operative 
Societies. 


1. Name and Number — Mulavoor Village Vanitha 
of the Society Co -operative Society Ltd . 

No. E 1200 . 
2. Date of Registration — 26 -6 -2012 . 
3. Address — Mulavoor P. O ., 

Moovattupuzha. 
4. Liability — Limited . 
5. Area of operation – Mulavoor Village of 

Moovattupuzha Taluk . 
6 . Main Objects — To encourage thrift, self-help , 

co -operation among members and to 

promote their economic interset. 
7. Authorised Share Capital — 15 . 5 lakhs. 
8. Maximum Borrowing — 50 times of the paid up 
limit of the Society Share Capital plus reserve 

fund . 
9 . Category as per KCS Act — Rule - 15 

10 Vanitha Co - operative 
Societies . 


(2) 


No . 1807 /2012 . 

26th June 2012. 
1. Name and Number — Marady Village Vanitha 
of the Society Co - operative Society Ltd . 

No. E 1196 . 
2 . Date of Registration — 26 -6 - 2012 . 


Office of the Joint 

(Sd .) 
Registrar of Co -operative Joint Registrar of Co-operative 
Societies (General), Ernakulam . Societies (General). 


